Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


ERALA 


:കാർ 


: 


KUMENT OF 
15 . 

" 


t 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


UVANANTHAPUR 


DAY 


Vol. LV 
വാല്യം 55 


- No. 


20th April 2010 

2010 ഏപ്രിൽ 20 
30th Chaithra 1932 
1932 ചൈതം 30 


THIRUVANANTHAPURAM, TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


No. PR1108/ Window/ 398/ 2010. 


2010 ഫെബ്രുവരി 15. 


ബന്ധപ്പെട്ട കരാറുകാരും തൊഴിലാളികളും അവരുടെ 
നിയമാനുസൃതമായ കൃത്യനിർവ്വഹണത്തിനുവേണ്ടി താഴെ 
കാണിച്ചിരിക്കുന്ന വില്ലേജുകളിലെ വസ്തുക്കളിൽ സർവ്വേ 
സംബ ന്ധ മായും മറ്റും പ്രവേശിക്കു ന്ന തും , നിർമ്മാണ 
പവർത്ത ന ങ്ങ ൾ നടത്തുന്നതുമാണെന്നുള്ള വിവരം 
ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


- കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അതിന്റെ 
കാര്യക്ഷ മ മായ കൃത്യ നിർവ്വ ഹ ണ ത്തി നായി കോട്ടയം 
ജില്ലയിലെ പൂവൻതുരുത്ത് 220 കെ . വി. സബ്സ്റ്റേഷൻ മുതൽ 
കാഞ്ഞിരപ്പള്ളി 66 കെ . വി . സബ്സ്റ്റേഷൻ വരെ 
നിലവിലുള്ള പള്ളം- പീരുമേട് സിംഗിൾ സർക്യൂട്ട്66 കെ . വി . 
ടാൻ സ് മി ഷൻ ലൈൻ 110 കെ . വി . ഡബിൾ സർകട്ട് 
ടാൻ സ് മി ഷിൻലൻ ആയി ഉയർത്തു ന്ന തി നുള്ള 
പവൃ ത്തി കൾ സമയബന്ധിത മായി നട പ്പാ ക്കി 
ക്കൊണ്ടിരിക്കുന്നു . 


ജില്ല 


താലൂക്ക് 


കോട്ടയം 


വില്ലേജ് 
പനച്ചിക്കാട്, പുതുപ്പള്ളി, 
മീനടം, പാമ്പാടി 


കോട്ടയം 


ചങ്ങനാശ്ശേരി 


വാഴൂർ 


കാഞ്ഞിരപ്പള്ളി 


ചിറക്കടവ്, കാഞ്ഞിരപ്പള്ളി, 
എലിക്കുളം, കൂവപ്പള്ളി 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
പൂവൻതുരുത്ത്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


- നിലവിലുള്ള 66 കെ . വി . ലൈൻ പാമ്പാടി സബ് 
സ്റ്റേഷന്റെയും കാഞ്ഞിരപ്പള്ളി സബ്സ്റ്റേഷന്റെയും വൈദ്യുതിയുടെ 
ആവശ്യകത പൂർത്തീകരിക്കുന്നതിന് അപര്യാപ്തമാണ്. കൂടാതെ 
ശബ രി മല സീസ ണിൽ വൈദ്യുതി വിത രണം 
സുഗമമാക്കുന്നതിനും ഈ പുതിയ 110 കെ. വി. ലൈൻ അത്യ 
ന്താപേക്ഷിതമാണ്. നിലവിലുള്ള 66 കെ . വി. ലൈനിന്റെ 18 മീ . 
ബെൽറ്റ് ഏരിയ , 110 കെ . വി . ആകു ന്ന 
തോടുകൂടി 22 മീ . ആകുന്നതിനാൽ ലൈൻ റൂട്ടിൽ 22 മീ . 
വീതി യിൽ വൃക്ഷ ങ്ങ ൾ നിയ മാ നു സ ത മായി വെട്ടി 
മാറ്റ പ്പെടു ന്ന താ ണ് . ടി നിർമ്മാണ പ്രവർത്ത ന ങ്ങ ളുടെ 
ഭാഗമായി ഇലക്ട്രിസിറ്റി ആക്ട് 2003- ലെ സെക്ഷനുകൾ 164, 185 
- 2എ എന്നിവ പ്രകാരം വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥരും 


